








കോവിഡ്‌-19 (എന്‍ കൊറോണ) വൈറസ്‌ വ്യാപന നിയ്യന്ത്രണവും 
പ്രതിരോധവും - സംസ്ഥാന നിയന്ത്രണ സെല്‍ 


ആരോഗ്യ കുടുംബ ക്ഷേമ വകുപ്പ്‌ 


കേരള സര്‍ക്കാര്‍ 


കോവിഡ്‌-ട - സലൂണിലേയും, ബ്യൂട്ടീപാര്‍ലറുകളിലേയും ജീവനക്കാര്‍ 


എടുക്കേണ്ട മുന്‍കരുതലുകളുടെ മാര്‍ഗ്ഗരേഖ - സംബന്ധിച്ച്‌ 


നമ്പര്‍: 311/2020,/ ആരോഗ്യം. തീയതി 20 മാര്‍ച്ച്‌ 2020 


ലോകാരോഗ്യ സംഘടന 1860-ല്‍ അധികം രാജ്യങ്ങളെ ബാധിച്ച കോവിഡ്‌-ദ എന്ന 
പകര്‍ച്ചവ്യാധിയെ മഹാമാരിയെന്ന്‌ പ്രഖ്യാപിച്ചു. ദുരിതബാധിത രാജ്യങ്ങളില്‍ നിന്നുള്ളവരുടെ 
വരവുമൂലം കേരള സംസ്ഥാനം രോഗനിയന്ത്ണ നടപടികളും രോഗ നിരീക്ഷണവും 
ശക്തിപ്പെടുത്തി. 


സലൂണിലെയും ബ്യൂട്ടിപാര്‍ലറുകളിലേയും ജീവനക്കാര്‍ക്കുള്ള മുന്‍കരുതലുകള്‍ 


ര സ്ഥാപനത്തിന്റെ വാതിലിനടുത്തും ക്യാഷ്‌ കരണ്ട്റിലും ഹാന്റ്‌ സാനിറ്റൈസര്‍ 
വയ്ക്കേണ്ടതാണ്‌. 
ര ജീവനക്കാരുടെ വ്യക്തി ശുചിത്വം പാലിക്കുന്നതിനുള്ള സൌകര്യം സ്ഥാപന ഉടമ 


ഉറപ്പുവരുത്തേണ്ടതാണ്‌. 


ര ജീവനക്കര്‍ ഉപഭോക്താക്കളെ സ്വീകരിക്കുന്നതിനു മുമ്പും ശേഷവും കൈകള്‍ സോപ്പും 
വെള്ളവും ഉപയോഗിച്ച്‌ വൃത്തിയാക്കേണ്ടതാണ്‌. 


a ഒന്നില്‍ കൂടുതല്‍ ഇരിപ്പിടങ്ങള്‍ ഉള്ള സലൂണ്‍, പാര്‍ലര്‍ ആണെങ്കില്‍ ഓരോ ഇരിച്ചിടത്തിലും 
പ്രത്യേകം ലോഷനുകളും ഉപകരണങ്ങളും ഉപയോഗിക്കേണ്ടതാണ്‌. 


. സാമൂഹിക അകലം പാലിക്കാന്‍ സ്ധാധ്യമല്ലാത്ത തൊഴില്‍ ആയതിനാല്‍ തന്നെ രോഗ 
സംക്രമണം തടയാന്‍ ആവശ്യമായ എല്ലാ മുന്‍കരുതലുകളും ജീവനക്കാര്‍ 
സ്വീകരിക്കേണ്ടതാണ്‌. 

ര പ്രവര്‍ത്തനം തുടങ്ങുമ്പോള്‍ തന്നെ 3 ലെയര്‍ മാസ്‌ക്‌ ഓരോ ജീവനക്കാരനും 
ജീവനക്കാരിയും ഉപയോഗിക്കേണ്ടതാണ്‌. അത്‌ ട മണിക്കൂറിനു ശേഷം സുരക്ഷിതമായി 
നശിപ്പിക്കേണ്ടതാണ്‌. 

൫ ഉപഭോക്താക്കളുടെ മുഖത്ത്‌ നേരിട്ട്‌ സ്പര്‍ശിക്കേണ്ടി വരുന്നതിനാല്‍ ജീവനക്കാര്‍ 


ഷൈയ്യുറകളും, പ്ലെയിന്‍ ഗോഗ്ലിള്‍സ്്‌ ധരിക്കുന്നതാണ്‌ അഭിക്ഷകാമ്യം. രോഗ ലക്ഷണങ്ങളുള്ള 
ഉപഭോക്താക്കളെ ഒഴിവാക്കണം. 


ൽ ഇരിപ്പിടങ്ങള്‍ തമ്മിലുള്ള അകലം ഒരു മീറ്ററില്‍ കൂടുതല്‍ ആക്കേണ്ടതാണ്‌. 
ര കൂടുതല്‍ ഉപഭോക്താക്കള്‍ ഒരേ സ്ധമയം സലൂണ്‍, പാര്‍ലറില്‍ എത്തുന്നത്‌ 


നിരുത്സാഹപ്പെടുത്തുക. 


Page 1of2 





ഉപഭോക്താവിനെ അറ്റന്റ്‌ ചെയ്യുന്ന ജീവനക്കാര്‍ക്ക്‌ ലോഷനുകളും, ഉപകരണങ്ങളും 
ലഭ്യമാക്കാന്‍ ഒരു അസിസ്റ്റന്റ്‌ എന്ന പോലെ മറ്റൊരു ജിവനക്കാരന്‍, ജീവനക്കാരി 
ഉണ്ടാകുന്നതും രോഗ സംക്രമണം തടയുന്നതിനും സഹായകരമാണ്‌. 


പേയ്മെന്റ്‌ കരണ്ടറുകളില്‍ ഇരിക്കുന്ന ജീവനക്കാരനും ഇടപാടുകള്‍ നടത്തുന്ന 
ഉപഭോക്താവും ഓരോ പണമിടപാടിനു ശേഷവും കൈകള്‍ സാനിറ്റൈസര്‍ ഉപയോഗിച്ച്‌ 
വ്യത്തിയാക്കേണ്ടതാണ്‌. 


കഴിയുന്നതും പണമിടപാടുകള്‍ ഓണ്‍ലൈന്‍ വഴി ചെയ്യാന്‍ ഉപഭോക്താവിനോട്‌ 
ആവശ്യപ്പെടുക. 


രോഗ ലക്ഷണമുള്ള ജീവനക്കാര്‍ക്ക്‌ ലീവ്‌ നല്‍കി വീട്ടില്‍ ഇരുത്താന്‍ സ്ഥാപന ഉടമ 
ശ്രദ്ധിക്കേണ്ടതാണ്‌, 


ഏതെങ്കലും വിധത്തിലുളള സമ്പര്‍ക്ക ചരിശ്രം (cow 19) ബോദ്ധ്യപ്പെടുകകയാണെങ്ങിൽ 
ജീവനക്കാര്‍ സ്വമേധയാ ഹോം ക്വാറന്റൈയിനില്‍ കഴിയേണ്ടതും അതാത്‌ ജിലാ കൊറോണ 
കണ്‍ട്രോള്‍ റൂമിലും വീടിനു തൊട്ടടുത്തുള്ള ആരോഗ്യ സ്ഥാപനത്തിലും 
അറിയിക്കേണ്ടതുമാണ്‌. സ്ഥാപന ആരോധ്യ, പ്രവര്‍ത്തകരുടെ നിര്‍ദ്ദേശ പ്രകാരം അടച്ചുപൂട്ടി 
ഇടേണ്ടതാണ്‌. 


ഇതുമായി ബന്ധപ്പെട്ട്‌ എന്തെങ്കിലും സംശയമുണ്ടെങ്കില്‍ ദിശ-യുടെ ഫെല്‍പ്പ്‌ ലൈന്‍ നമ്പര്‍ 
(൩൦560471 - 25520565) ബന്ധപ്പെടുക 






ലിറ .സിപ്പല്‍ സെക്രട്ടറി 


Page Zof2 


